© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി ട 
Sth January 2021 


1196 ധനു 21 
21st Dhanu 1196 


1942 പൌഷം 15 
15th Pousha 1942 


നമ്പര്‍ 


No. 








PART III 


Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 
Neyyattinkara Taluk 
പരസ്യം 


() 


MAUB agG)1- 1703/2020. 2020 സെപ്റ്റംബര്‍ 15. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., തേരന്നുര്‍, കൊന്നൂര്‍വിളാകം, പുതുവല്‍ 
വീട്ടില്‍ അജീഷ്‌, എ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
MACT കോടതിയില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ രാജി, എം. 
പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍(പ്രകാരം ടിയാന്‍ 28-8-2019-ല്‍ 


ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 


മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ 


1. രാജി, എം. മാതാവ്‌ 44 


2. അശ്വതി, ആര്‍. സഹോദരി 23 


Gaz. No. 1/2021/DTP (CLR). 


77 


ഇവര്‍ മാഠ്രതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ആന്റണി, സി. ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


MAUB ag)1-11997/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., പുന്നയ്ക്കാട്‌, മേക്കേവിള വീട്ടില്‍ 
ദേവരാജന്‍, കെ., മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
MACT കോടതിയില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ ഗീത, ഒ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 290-6-2019-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 





Sth Jan. 2021] COMMISSIONERATE OF LAND REVENUE 2 
വയസ്‌ ഇവര്‍ മാഠ്രതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍ സന്താനം ഒന്നാം കക്ഷിയുടെ 

1. ഗീത, ഒ. ഭാര്യ 46 ര 
ര. സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
മ വും 8. മ്‌; ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
3. മൃദൂലരാജ്‌, ഡി. ജി. മകള്‍ 29) ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
4. സേതുബായി മാതാവ്‌ 83 മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 


ഇവര്‍ മാഠ്രതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


MAUS ag)1-12546/2020. 2020 സെപ്റ്റംബര്‍ 22. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ വിഴിഞ്ഞം വില്ലേജില്‍ 
കോവളം പി. ഒ., നെടുമം, വാറുവിള വീട്ടില്‍ അശോകന്‍, എം. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
അരുണ്‍, എ. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ വിഴിഞ്ഞം 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 18-6-2017-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശിയായി 


വയസ 


അരുണ്‍, എ. മകന്‍ 26 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍, 
ഭാര്യ സുലോചന, എസ്‌., മകള്‍ അഞ്ചു, എ. എന്നിവര്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതയായ അഞ്ചു അവിവാഹിതയും 
നിസന്തതിയുമാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശി 
മേല്‍പറഞ്ഞയാള്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കു ന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


MAUB ag)1-13526/2020. 2020 സെപ്റ്റംബര്‍ 22. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
ആറാലുംമൂട്‌ പി. ഒ., അരംഗമുകള്‍, മുണ്ടപ്ലാവിള വീട്ടില്‍ 
സുരേഷ്‌, റ്റി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
തിരുവനന്തപുരം പട്ടികജാതി വികസന ആഫീസില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
രജനി, ആര്‍. ആര്‍. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍(പ്രകാരം ടിയാന്‍ 29-5-2019-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. രജനി, ആര്‍. ആര്‍. ഭാര്യ 37 
2. സുരജ്‌, എസ്‌. മകന്‍ 14. 
3, ജാനകി, കെ. മാതാവ്‌ 75 


78 


കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


MAUS aG)1-15330/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
നെല്ലി മൂട്‌ പി. ഒ., നെല്ലിമൂട്‌, ആനമരംവലിച്ച തോട്ടത്തില്‍ 
പുത്തന്‍ വീട്ടില്‍ ചെല്ലപ്പന്‍ 21-8-2019-ലും ഭാര്യ ടി വീട്ടില്‍ 
എ. ലളിത 13-9-2019-ലും മരിച്ചുപോയതിനാല്‍ പരേതരുടെ 
പേരില്‍ പട്ടികജാതി വികസന ആഫീസില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ബിന്ദു, ആര്‍. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അതിയന്നൂര്‍, വിഴിഞ്ഞം, 
പനവൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം പരേതരുടെ നിയമാനുസൃത 


അവകാശികളായി 
വയസ്‌ 
1. ലീല, ആര്‍. മകള്‍ 60 
2. വിജയന്‍, സി. മകന്‍ 58 
3; സുശീല, സി. മകള്‍ 56 
4. ലൈല, ആര്‍. 6 54 
5. ലേഖ, ആര്‍. ി 52 
6. സാബുകുമാര്‍, സി. മകന്‍ 50 
മ, ബിന്ദു, ആര്‍. മകള്‍ 45 
8. ശാലിനി, ആര്‍. ി 42 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതരുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതരുടെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


MAUB ag)1-15203/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., വടകോട്‌, ചെമ്മണ്ണുവിള വീട്ടില്‍ 
ദാക്ഷായണി, എ. മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സുധ, ഡി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പെരുമ്പഴുതൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 20-7-2016-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി 





Sth Jan. 2021] COMMISSIONERATE OF LAND REVENUE 3 
വയസ്‌ ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 

1. സുധ, ഡി. മകള്‍ 58 ow & a 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
2. അംബിക, ഡി. 56 ° a 


മമ 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പത്തേയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈപരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എ?-15421/2020. 2020 സെപ്റ്റംബര്‍ 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
ആറാലൂുംമൂട്‌ പി. ഒ., അതിയന്നൂര്‍, നെട്ടറത്തല പുത്തന്‍ 
വീട്ടില്‍ കെ. ബാഹുലേയന്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കൂന്നതിനുവേണ്ടി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ കിരണ്‍ബാബു, ബി. എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 5-4-2018-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ശരണ്‍ബാബു, ബി. എസ്‌. മകന്‍ 26 
കിരണ്‍ബാബു, ബി. എസ്‌. ക 23 
3. കുഞ്ഞമ്മ മാതാവ്‌ 85 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ പിതാവും ഭാര്യ 
എസ്‌. സുനിതയും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


MAUS ag)1-18629 /2020. 2020 നവംബര്‍ 5. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാഞ്ഞിരംകുളം വില്ലേജില്‍ 
കാഞ്ഞിരംകുളം പി. ഒ., ചാണി, കളത്താന്നി, ക്രൈസ്റ്റ്‌ നിവാസില്‍ 
കുമാരദാസ്‌, എം. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ബറ്റ്സി, ആര്‍. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കാഞ്ഞിരംകുളം 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 1-9-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസുൃതാവകാശികളായി 


1. MUST, GH. ഭാര്യ 62 


2. മില്‍ട്ടന്‍, കെ. മകന്‍ 33 


79 


ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എ-18253 /2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., വടകോട്‌, സൂര്യോദയത്തില്‍ രാധമ്മ 
മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ പെരുമ്പഴുതൂര്‍ 
സര്‍വ്വീസ്‌ സഹകരണ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ എസ്‌. ആര്‍. സുരേഷ്കുമാര്‍ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
പ്രകാരം ടിയാള്‍ 14-8-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസ്പൃത അവകാശിയായി 


വയസ 


എസ്‌. ആര്‍. സുരേഷ്കുമാര്‍ മകന്‍ 56 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതേയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പറഞ്ഞവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എ?-15767/2020. 2020 സെപ്റ്റംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
മച്ചേല്‍ പി. ഒ., കുളങ്ങരക്കോണം, സായി ഭവനില്‍ 
നീലകണ്ഠന്‍പിള്ള, എസ്‌. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ സരോജിനി അമ്മ, എ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പള്ളിച്ചല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 5-4-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. സരോജിനി അമ്മ, എ. ഭാര്യ 80 
2. ശ്യാമളകുമാരി, എന്‍. എസ്‌. മകള്‍ 56 
3. മധുസൂദനന്‍, എന്‍. എസ്‌. മകന്‍ 53 
4. ജയകുമാര്‍, എന്‍. എസ്‌. > 47 
5 സായികുമാര്‍, എന്‍. മകന്‍ 46 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 4 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ എ1-20856/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ നെയ്യാറ്റിന്‍കര വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., വഴുതൂര്‍ ശ്രീഭവന്‍, നമ്പര്‍-6, 4/170-ല്‍ 
ജി. വിജയമ്മ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകുല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ നെയ്യാറ്റിന്‍കര പി. ഒ., വഴുതൂര്‍ 
ര്രീഭവന്‍, നമ്പര്‍ -ട-ല്‍ വി. വിമലകുമാരി ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ നെയ്യാറ്റിന്‍കര, കൊല്ലയില്‍, പട്ടം എന്നീ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 3-10-2020-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ജി. സുകുമാരന്‍ നായര്‍ മകന്‍ 68 
2. വി. വിമലകുമാരി മകള്‍ 63 
3. ഷൈലജകുമാരി, കെ. പരേതയുടെ 
മരണപ്പെട്ട മകന്‍ 

ശിവരാമന്‍ നായരുടെ ഭാര്യ 57 
4. കാര്‍ത്തിക്‌ എസ്‌. നായര്‍ > മകന്‍ 28 
5. ഗൌരി എസ്‌. നായര്‍ മകള്‍ 21 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും മകന്‍ ശിവരാമന്‍ നായരും ജീവിച്ചിരിപ്പില്ലായെന്നും 
അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേ 
ണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ-20900/2020. 2020 ഡിസംബര്‍ 17. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ വെള്ളറട വില്ലേജില്‍ കിളിയൂര്‍, 
തുടയ്ക്കോട്‌, പി. ബി. ഹസില്‍ ബൈജു, ഐ. പി. മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്ക, എം.എ. സി.റ്റി. 
കോടതി എന്നിവയില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ രാജി, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വെള്ള റട വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 28-10-2020-ല്‍ മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ 


1. രാജി, എസ്‌. ഭാര്യ 33 


2. ചന്ദ്രദേവ്‌, ബി. ആര്‍. മകന്‍ 9 


80 


ഇവര്‍ മഠ്രതമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
പൊന്നുമുത്തന്‍, ഇ., മാതാവ്‌ ഇന്ദിര, സി. എന്നിവര്‍ 
ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനര്‍ സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂലുങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ എ1-20751/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
വെണ്‍പകല്‍ പി. ഒ., കണ്ണറത്തല വടക്കേകര വീട്ടില്‍ സതി, ആര്‍. 
മരിച്ചു പോയതിനാല്‍ പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള 
സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി 
വീട്ടില്‍ ചെല്ലപ്പന്‍, എ. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 42-11-2020-ല്‍ മരിച്ചു 
പോയതായും പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ചെല്ലപ്പന്‍, എ. ഭര്‍ത്താവ്‌ 73 
2. രാജേഷ്‌, സി. മകന്‍ 38 
3. രാകേഷ്‌, സി. ി 36 
4. രതീഷ്‌, സി. 34 


മമ 


ഇവര്‍ മാരതമാണുള്ളതെന്നും പരേതയുടെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും മാതാവ്‌ റോസമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും 
അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ 
മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ എ1-20284/2020. 2020 ഡിസംബര്‍ 2. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
നരുവാമൂട്‌ പി. ഒ., വെള്ളാപള്ളി, ഐശ്വര്യയില്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
വനജാബാബു ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പള്ളിച്ചല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 18-2-2020-ല്‍ മരിച്ചു പോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


ശശീന്ദ്രബാബു, ജി. 


വയസ്‌ 
1. വനജാബാബു ഭാര്യ 73 
2. ലീനുബാബു മകള്‍ 41 
3. സാജുബാബു മകന്‍ 40 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 5 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ എ1-20616/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കോട്ടുകാല്‍ വില്ലേജില്‍ 
കോട്ടുകാല്‍ പി. ഒ., പുന്നക്കുളം, വലിയ വീട്ടില്‍ 
അംബിക, പി. മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
എല്‍. ഐ. സി. ആഫീസില്‍ ഹാജരാക്കുന്നതിനും മറ്റ്‌ 
ആവശ്യൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ സദാശിവന്‍ നായര്‍, ആര്‍. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കോട്ടുകാല്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
(പകാരം ടിയാള്‍ ട-3-2020-ല്‍ മരിച്ചു പോയതായും 
പരേതയുടെ നിയമാനുസൃതാവകാശിയായി 


വയസ 


സദാശിവന്‍ നായര്‍, ആര്‍. ഭര്‍ത്താവ്‌ 72 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേത നിസന്തതിയാണെന്നും 
അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ 
്രസിദ്ധപ്പെ ടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(16) 


MAUS ag)1-19915/2020. 2020 നവംബര്‍ 24. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
നരുവാമൂട്‌ പി. ഒ., നടുക്കാട്‌, അമ്പലത്തുംവിള, ഉഷസ്സില്‍ 
കൃഷ്ണന്‍ ആശാരി, ജി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള പി. എഫ്‌. പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
വിജയകുമാരി, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പള്ളിച്ചല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 7-10-2019-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1; വിജയകുമാരി, എസ്‌. ഭാര്യ 62 
2. ഹൈമവതി, വി. മകള്‍ 43 
3. ഹരിഹരന്‍, കെ. മകന്‍ 42 
4. ഷിബു, കെ. + 39 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 


Gaz. No. 1/2021/DTP (CLR). 


81 


കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(17) 


MAUS aG)1-18323/2020. 2020 നവംബര്‍ 4. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
നെല്ലിമൂട്‌ പി. ഒ., നെല്ലിമൂട്‌, കുഴിപ്പറച്ച പുത്തന്‍വീട്ടില്‍ 
രാജു, പി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ബീന, കെ. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ 
(പകാരം ടിയാന്‍ 22-7-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ബീന, കെ. ഭാര്യ 42 
2. നിഖില്‍രാജ്‌, ബി. മകന്‍ 16 
3. ദിവ്യാരാജ്‌, ബി. മകള്‍ 12 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം കക്ഷി 
യുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ എ1-21907/2020. 2021 ജനുവരി 4. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ നെയ്യാറ്റിന്‍കര വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., നിയര്‍ റ്റി. ബി. ജംഗ്ഷന്‍, എന്‍. എം. സി. 
10/147 (എ) ശ്രേയസ്സില്‍ ജി. കരുണാകുമാരി മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ കെ. ആര്‍. ശബരിനാഥ്‌ 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ നെയ്യാറ്റിന്‍കര, നേമം, കൊല്ലം 
വെസ്റ്റ്‌ എന്നീ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 


8 -12-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃതാവകാശികളായി 
വയസ്‌ 
1. കെ. ആര്‍. വേണി മകള്‍ 49 
2. കെ. ആര്‍. ദീപാപാര്‍വ്ൃതി 5 46 
3. കെ. ആര്‍. ശബരിനാഥ്‌ മകന്‍ 39 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാ്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ്‌) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 


